SOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634/ 2018-20 


ക 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 21 

21st July 2020 
1195 കർക്കടകം 6 
6th Karkadakam 1195 


നമ്പർ 


r"} 26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 30 
30th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


5332 


KERALA GAZETTE 


[PART III 


(2 ) 


നമ്പർ സി4-435712020. 


2020 മേയ് 18 . 


കൂട്ട നാട് താ ലൂ ക്കിൽ വെളി യ നാട് വില്ലേ ജിൽ 
വെളിയനാട് മുറിയിൽ മാരമുറ്റും വീട്ടിൽ ലൈജു , എസ്. 
വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വെളിയനാട് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപേക്ഷകന്റെ മാതാവ് 

ലൈസാമ്മ , കെ . എ . 26-11-2019 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതയ്ക്ക് അവകാശികളായിതാഴെപ്പറയുന്നവർ മാത്രമാണുള്ളത്. 


പരേതന്റെ മാതാ പി താ ക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് മുകളിൽ പറഞ്ഞ മൂന്നുപേരും ആണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് തെളിയിക്കുന്ന 
ഒരു സർട്ടിഫിക്കറ്റ് നൽ കു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
തപാൽമാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേ 
പങ്ങൾ പരിഗണനാർഹമല്ല . 


കമ 


പേര് 


ഈ രാ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


1 


സുകുമാരൻ 


ഭർത്താവ് 


68 


2 


ലെജു , എസ്. 


മകൻ 


37 


( 2 ) 
നമ്പർ സി1-3821/ 2020 . 

2020 മേയ് 25. 
മാവേലിക്കര താ ലൂ ക്കിൽ കണ്ണ മം ഗലം വില്ലേജിൽ 

വടക്കം മുറിയിൽ കൗസ്തു ഭ ത്തിൽ 
എൻ. പി . വേലാ യു ധൻ നായർ 30-8-2019-ൽ മരിച്ചു 

പോ യിട്ടുള്ളതിനാൽ അ വ കാ ശികളെ തെളി യി രു ന്ന 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതന്റെ മകൻ 
ടിയിൽ വിശാഖ്, വി . ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ 
കണ്ണമംഗലം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നട ത്തി വരു ത്തിയ രേഖകൾ പരിശോധിച്ച തിൽ നിന്നും 
പരേതന്റെ നിയമപരമായ അവകാശികൾ താഴെപ്പറയുന്നവർ 
ആണെന്ന് കാണുന്നു . 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 
വിവേക്, വി . 

മകൻ 
വിശാഖ്, വി . 


3 


സുനിൽകുമാർ 


38 


ബം 


ആ യത് 


ഈ 


പരേതയുടെ പിതാവ് രാഘവൻ ജീവിച്ചിരിപ്പുള്ളതും 
മാതാവ് മരണപ്പെട്ടിട്ടുള്ളതുമാണ്. ഇപ്രകാരം ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം 

പരസ്യം കേ രള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


1 


38 


2 


37 


( ഒപ്പ്) 


താലൂക്കാഫീസ്, 
കുട്ടനാട്. 


തഹശീൽദാർ. 


പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും മുൻപിനാലെ 
മരണപ്പെട്ടിട്ടുള്ളതാണ്. ആയതിനാൽ വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് മുകളിൽ പറഞ്ഞ രണ്ടുപേരും മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്ന് തെളിയിക്കുന്ന 
ഒരു സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
തപാൽ മാർഗ്ഗ മായും കാലാ വധി കഴിഞ്ഞും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


Mavelikkara Taluk 


പരസ്യം 


( 1) 


താലൂക്കാഫീസ്, 
മാവേലിക്കര. 


(ഒപ്പ്) 
തഹശീൽദാർ. 


നമ്പർ സി1-38252020 . 


2020 മേയ് 25. 


KOTTAYAM DISTRICT 


പാ ന ക 0 


Kottayam 


Taluk 


പരസ്യം 


( 1) 


നമ്പർ ഇ4-7341 / 2019. 


2020 മേയ് 21. 


മാവേ ലി ക്ക ര താ ലൂ ക്കിൽ തെക്കേ ക്ക ര വില്ലേജിൽ 

മുറിയിൽ നടയിൽ കിഴ ക്കതിൽ വീട്ടിൽ 
എം . മുരുകൻ ഉണ്ണി 31-5-2018 - ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് പരേതന്റെ മകൻ ടിയിൽ മഹേശ്വരൻ ഉണ്ണി, എം . 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ തെക്കേക്കര വില്ലേജ് 
ആഫീസർ മുഖേന അവകാശ വിചാരണ നടത്തി വരുത്തിയ 
രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേത 

തന്റെ നിയമപരമായ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 
കമ് പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


കോട്ടയം താലൂക്കിൽ കുമരകം വില്ലേജിൽ കുമരകം 
കരയിൽ ജ്യോതിർഭവൻ വീട്ടിൽ കെ . ശശിധരൻ 7-7-2017 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ മെന്ന് കാണിച്ച് 
ടിയാന്റെ ഭാര്യ സുജാത ശശിധരൻ ഈ താലൂക്ക്കച്ചേരി 
മുൻപാകെ അപേക്ഷ നേ 

ബാധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
കുമരകം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നട ത്തി വന്ന റിക്കാർഡു കൾ പരി ശോ ധിച്ച തിൽ ടി 
ജ്യാതിർഭ വൻ വീട്ടിൽ കെ . ശ ശി ധ രൻ 7- 7- 2017- ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും അവ കാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ബന്ധം 


1 


സാവിതികുട്ടി, എൻ. 


ഭാര്യ 


57 


2 


മഹേശ്വരൻ ഉണ്ണി, എം . 


മകൻ 


31 


3 


സഹസനാമൻ ഉണ്ണി, എം . 


24 


3 


108 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5333 


പേര് 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബസം 


1 


68 


ഭാർഗവി 


ഭാര്യ 


82 


സുജാത ശശിധരൻ 
സ്മിത ശശിധരൻ 


ഭാര്യ 
മകൾ 


2 


46 


2 


മകൾ 


58 


ആനന്ദവല്ലി, സി . വി. 
ഉഷ, സി . വി . 


3 


സ്വപ്ന ശശിധരൻ 


43 


3 


56 


3 3 


4 


പദീപ്, സി . വി . 


മകൻ 


43 


പ ര ത നായ 


പരേതനായ ടി കെ . ശശിധരൻ എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ആ ഫീസിൽ നേരിട്ട് ഹാജ രാ യി 

രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല. 


ജന 


ടി സി . ജി . വാസു ദേ വ നാ ചാരി 
എന്നയാളുടെ അനന്തരാവകാശിക ൾ മ ൽ വിവ രിച്ച വർ 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം 
അവകാശ സർട്ടിഫിക്കറ്റ് മേൽവിവരിച്ചവർ പേരിൽ കൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ 
ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല. 


നമ്പർ ഇ4-2728 2020 . 


2020 മേയ് 21. 


( 2 ) 
നമ്പർ ഇ4-1011/ 2020 . 

2020 മേയ് 14, 
കോട്ടയം താലൂക്കിൽ കോട്ടയം വില്ലേജിൽ വേളൂർ 
കരയിൽ കല്ലുത്തറ വീട്ടിൽ ലളിത , കെ . കെ . 19-12-2019 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേ ത യുടെ മകൻ രാജ ഷ് , കെ . എൽ. ഈ താലൂക്ക് 
കച്ചേരി മുൻപാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി 
അപേക്ഷ കോട്ടയം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കല്ലത്തറ വീട്ടിൽ ലളിത , കെ . കെ . 19-12-2019-ൽ മരിച്ചു 
പോയിട്ടുള്ളതാണെന്നും അവകാശിയായി താഴെ പറയുന്നയാൾ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ക . 


ക . 


ചാ ക്കാ 


കോട്ടയം താലൂക്കിൽ പെരു മ്പാ യിക്കാട് വില്ലേജിൽ 
മുടിയൂർക്ക ര ക ര യിൽ 

തുരുത്തിപ്പറമ്പിൽ വീട്ടിൽ 

കു ഞ്ഞ ച്ച ൻ 11- 8 - 2002 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ 
ഭാര്യ റോസമ്മ ചാക്കോ ഈ താലൂക്ക്കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ പെരുമ്പായിക്കാട് 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി തുരുത്തിപ്പറമ്പിൽ 
വീട്ടിൽ കെ . ചാക്കോ @ കുഞ്ഞച്ചൻ 11-8-2002 - ൽ 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


ക . 


രാജേഷ്, കെ . എൽ. 


മകൻ 


45 


പേര് 


പ ര ത യ ാ യ 


ക . 


ക . 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബം 


1 


റോസമ്മ ചാക്കാ 


62 


ഭാര്യ 
മകൾ 


2 


ആഷാമോൾ ചാക്കോ 


36 


ടി ലളിത്, 

എന്നവരു ടെ 
അനന്ത രാവ കാ ശി മേൽവിവരിച്ചയാൾ മാത്ര മാ ണെ ന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽവിവരിച്ചയാൾ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അ ല്ലാത്ത താ 

ആ യ ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ല . 


ക . 


പരതനായ ടി കെ . 

ചാക്കോ കുഞ്ഞച്ചൻ 
എന്ന യാളുടെ അനന്തരാവ കാ ശിക ൾ മേൽ വിവരിച്ച വർ 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം 
അ വ കാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ച വർ പേരിൽ 
കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
കക്ഷികൾ ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


( 3 ) 


നമ്പർ ഇ4-1738 2020. 


2020 മേയ് 21. 


( 5 ) 


നമ്പർ ഇ4-3150 2020. 


2020 മേയ് 21. 


കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ പാമ്പാടി കരയിൽ 
കൊച്ചു പു ര യിൽ വീട്ടിൽ സി . ജി . വാസു ദേ വ നാ ചാരി 
26 - 9 - 2001 - ൽ മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ മകൻ പ്രദീപ്, സി . വി . ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി 
അപേക്ഷ പാമ്പാടി വില്ലേ ജാ ഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കൊച്ചു പു ര യിൽ വീട്ടിൽ സി . ജി . വാസു ദേ വ നാ ചാരി 
26-9-2001- ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ പാമ്പാടി 
കര യിൽ തല യ്ക്കൽ വീട്ടിൽ ശോശാമ്മ അന്ത യോസ് 
9 - 12 - 2012 - ൽ മ രിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവ ശ്യ ങ്ങൾക്കു വേണ്ടി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ന ൽ ക ണ മ ന്നു ം 

കാണിച്ച് ടി യാ ളു ടെ മ കൻ 
മർക്കോസ് അന്ത്രയോസ് ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 


109 


5334 


KERALA GAZETTE 


[PART III 


( 7 ) 


നമ്പർ ഇ4-3424 2020. 


2020 മേയ് 21. 


അ പക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ പാമ്പാടി 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി തലയ്ക്കൽ വീട്ടിൽ 

ശോശാമ്മ അന്ത്യോസ് 9-12-2012 - ൽ മരിച്ചുപോയിട്ടുള്ള 
താണെന്നും അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമാണ് 
ഉള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതയുമായുള്ള 

വയസ് 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ മുലവട്ടം കയിൽ 
വടക്കേപ്പറമ്പിൽ വീട്ടിൽ അനിൽകുമാർ, വി . എസ്. 26-1-2020 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
ടിയാന്റെ ഭാര്യ സതി അനിൽകുമാർ ഈ താലൂക്ക്കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ നാട്ടകം 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി വടക്കേപ്പറമ്പിൽ വീട്ടിൽ 
അനിൽകുമാർ , വി . എസ്. 26-1-2020 - ൽ മരിച്ചുപോയിട്ടു 
ള്ളതാണെന്നും അ വ കാ ശിക ളായി താഴെ പറ യു ന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ബന്ധം 


മർക്കോസ് ആന്തയോസ് 


മകൻ 


53 


പരേതനുമായുള്ള 

വയസ് 


ബന്ധം 


1 


ഭാര്യ 


47 


പരേതയായ ടി ശോശാമ്മ അന്ത്യോസ് എന്നവരുടെ 
അനന്തരാവ കാ ശി മേൽവിവ രി ച്ചയാൾ മാത്ര മാ ണെ ന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചയാൾ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം ല്ലാത്ത 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ല. 


കമ 

പേര് 
നമ്പർ 

സതി അനിൽകുമാർ 
അനന്തു , വി . എ . 
അഞ്ജലി, വി . എ . 
അരവിന്ദ്, വി . എ . 
തങ്കമ്മ സദാനന്ദൻ 


2 


മകൻ 


23 


3 


മകൾ 


21 


4 


മകൻ 


21 


താ 


ആ യ 


5 


മാതാവ് 


74 


( 6 ) 


നമ്പർ ഇ4-3417 2020. 


2020 മേയ് 21. 


പരേതനായ ടി അനിൽകുമാർ, വി . എസ്. എന്നയാളുടെ 
അനന്തരാവകാശിക ൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറി വായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അല്ലാത്തതോ 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ല . 


ആ യ 


കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ അയ്മനം 
കരയിൽ വേളാശ്ശേരിൽ വീട്ടിൽ ജോസ് തോമസ് 9-11-2019 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ മെന്നും കാണിച്ച് 
ടിയാന്റെ ഭാര്യ സെലിൻ, കെ . വി . ഈ താലൂക്ക്കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
അയ്മനം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നട ത്തി വന്ന റിക്കാ ർ ഡു കൾ പരി ശോ ധിച്ച തിൽ ടി 
വേളാ സ്റ്റേ 

രിൽ വീട്ടിൽ ജോസ് തോമ സ് 9 - 11- 2019 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


(8 ) 


നമ്പർ 24-3425 2020 . 


2020 മേയ് 21. 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ മൂല വട്ടം 
കരയിൽ വടക്കേപ്പറമ്പിൽ വീട്ടിൽ സദാനന്ദൻ 30-5-2008 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ തങ്കമ്മ സദാനന്ദൻ ഈ താലൂക്ക് കച്ചേരി 
മുൻപാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
നാട്ടകം വില്ലേജാഫീസർ മുഖേന അവ കാശ വിചാ രണ 
നട ത്തി വന്ന റിക്കാ ർ ഡു കൾ പരി ശോ ധിച്ച തിൽ ടി 
വട ക്കേ പ റ മ്പിൽ വീട്ടിൽ സദാ ന ന്ദൻ 30- 5 - 2008 - ൽ 
മരിച്ചുപോയിട്ടുള്ള താണെന്നും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ 


1 


സെലിൻ, കെ . വി . 


ഭാര്യ 


51 


2 


ക്രിസ്റ്റഫർ ദേവ് ജോസ് 


മകൻ 


22 


3 


ദിയ ആൻ ജോസ് 


മകൾ 


18 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


74 


2 


49 


3 


പരതനായ ടി ജോസ് തോമസ് എന്നയാളു ടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്ര മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അല്ലാത്തതോ 

ആ യ ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല. 


തങ്കമ്മ സദാനന്ദൻ 

ഭാര്യ 
അമ്പിളി, വി . എസ്. 

മകൾ 
സതി അനിൽകുമാർ പരേതനായ 

മകൻ 

അനിൽകുമാറിന്റെ ഭാര്യ 
അനന്തു , 

മകൻ 
അഞ്ജലി, വി . എ . 

മകൾ 
അരവിന്ദ്, വി . എ . 

മകൻ 


47 


4 


വി . എ . 


23 


3 3 


5 


21 


3 3 


6 


57 


21 


110 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5335 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


1 


മോളമ്മ തോമസ് 


ഭാര്യ 


58 


2 


ഉല്ലാസ് തോമസ് 


മകൻ 


പരേതനായ ടി സദാനന്ദൻ എന്നയാളുടെ അനന്തരാവകാ 
ശി കൾ മേൽവിവരിച്ച വർ മാത മാ ണെ ന്ന് അറി വായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ആ ഫീ സിൽ നേരിട്ട് ഹാജ രായി 

രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല. 


31 


പ ര ത നായ 


ഇന 


(9 ) 


നമ്പർ ഇ4-3492 2020. 


2020 മേയ് 21. 


ടി തോമസ് ആന്റണി എന്നയാളുടെ 
അനന്തരാവകാശിക ൾ മേൽവിവരിച്ച വർ മാത്ര മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അ ല്ലാത്തതോ 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ല . 


ആ യ 


കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ മണർകാട് 
കരയിൽ കൊല്ലം പറമ്പിൽ വീട്ടിൽ സാജൻ സഖറിയ , കെ . 
5-10-2019 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ എബ്രഹാം സഖറിയ ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാ ണ്. ടി 
അപേക്ഷ മണർകാട് വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കൊല്ലംപറമ്പിൽ വീട്ടിൽ സാജൻ സഖറിയ , കെ . 5-10-2019 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും അവകാശിക ളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


(11) 


നമ്പർ ഇ4-3540 / 2020. 


2020 മേയ് 21. 


കമ 
നമ്പർ 


1 


പേര് പരേതനുമായുള്ള 

വയസ് 

ബന്ധം 
ജെസ്സിമോൾ വർഗീസ് 

ഭാര്യ 
വർഗീസ് സഖറിയ , കെ . 
എബ്രഹാം സഖറിയ , കെ . 

25 


52 


കോട്ടയം താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ പയ്യപ്പാടി 
കരയിൽ ചെന്നാട്ട് വീട്ടിൽ സാറാമ്മ കോശി 5-6- 2018 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
ടിയാളുടെ മകൻ അനിമോൻ കോശി ഈ താലൂക്ക്കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബേ 

മ്പാധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
പുതുപ്പള്ളി വില്ലേജ് ആഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ചെന്നാട്ട് 
വീട്ടിൽ സാറാമ്മ കോശി 5-6-2018 - ൽ മരിച്ചുപോയിട്ടുള്ള 
താണെന്നും അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണ് 
ഉള്ളതെന്നും അറിയുന്നു . 


2 


മകൻ 


26 


3 


പരേതനായ ടി സാജൻ സഖറിയ , കെ . എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അ ല്ലാത്ത താ 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല . 


കമ 


പേര് 


പരേതയുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


1 


അനിമോൻ കോശി 


മകൻ 


25 


ആ യ 


2 


ഷനി കോശി 


മകൾ 


28 


പ ര ത യാ യ 


സാറാമ്മ 


(10) 


നമ്പർ ഇ4-353012020. 


2020 മേയ് 21. 


കോട്ടയം താലൂക്കിൽ പെരു മ്പായിക്കാട് വില്ലേജിൽ 
മള്ളു ശ്ശേരി കര യിൽ ഉല്ലാസ് വീട്ടിൽ തോമസ് ആന്റണി 
12 - 1- 2020 - ൽ മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ 
ആ വ ശ്യ ങ്ങൾക്കു വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ മോളമ്മ തോമസ് 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. 
ടി അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജ് ആഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ച 
തിൽ ടി ഉല്ലാസ് വീട്ടിൽ തോമസ് ആന്റണി 12-1-2020 - ൽ 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും അവ കാ ശിക ളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ടി . 

കോശി എന്ന വ രുടെ 
അനന്തരാവകാശിക ൾ മേൽവിവരിച്ച വർ മാത്ര മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം രല്ലാത്തതോ 

ആ യ 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല. 


അ 


താലൂക്കാഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
തഹശീൽദാർ, 


Gaz , No. 2912020 /DTP ( CLR ) . 


111 


